






© eae Regn. No. KERBIL/2012/45073 
Ol, dated 5-9-2012 with RNI 
കേരള സര്‍ക്കാര്‍ ans 
Government of Kerala VANEGE Reg. No. KL/TV(N)/634/2021-2023 
2021 RES Ai 
Bp 
aS TPS 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 19 


laa 2, 19th January 2021 
വാല്യം 10 ചൊവ്വ __t4th January 21 നമ്പര്‍ 
1196 മകരം 6 3 
Vol. X Thiruvananthapuram, _ 6th Makaram 1196 | No. 
1942 പൌഷം 29 
Tuesday 


29th Pousha 1942 
PART III 
Commissionerate of Land Revenue 


19th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


423 





(15) 


നമ്പര്‍ ബി2-18806/2020. 2020 ഡിസംബര്‍ 3. 


കൊല്ലം താലൂക്കില്‍ മണ്‍ട്രോതുരുത്ത്‌ വില്ലേജില്‍ 
മണ്‍ട്രോതുരുത്ത്‌ വില്ലിമംഗലം, ചെപ്പള്ളില്‍ പുത്തന്‍ വീട്ടില്‍ 
സീതാ ലക്ഷ്മി, എസ്‌. യ വി. മുരളീധരന്‍പിള്ള 12-1996-ല്‍ 
മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ പരേതയുടെ 
മകള്‍ കടമ്പനാട്‌, ഇടയ്ക്കോട്‌, മുരളീ വിലാസത്തില്‍ എസ്‌. 
അനു ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്‍മേല്‍ മണ്‍ട്രോതുരുത്ത്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 


യതില്‍ താഴെ പറയുന്നവര്‍ അനന്തരാവകാശികളാണെന്ന്‌ 


അറിയുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വി. മുരളീധരന്‍പിള്ള ഭര്‍ത്താവ്‌ 71 
a എസ്‌. അനു മകള്‍ 31 


പരേതയുടെ അവകാശികള്‍ മേല്‍ക്കാണിച്ചവരാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്ക്‌ 
ശേഷമോ തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണനാര്‍ഹമല്ലാത്തതുമാണ്‌. 


താലൂക്കാഫീസ്‌, 


(ഒപ്പ) 


കൊല്ലം. തഹശീല്‍ദാര്‍. 


Karunagappally Taluk 
പരസ്യം 
ന 
2020 ഡിസംബര്‍ 22. 


നമ്പര്‍ സി-12188/2020. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ കുലശേഖരപുരം വില്ലേജില്‍ 
23010108 
കെ. സുകുമാരക്കുറുപ്പ്‌ 19-11-2020-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 


കടത്തൂര്‍ ശ്രീകൃഷ്ണ നിവാസ്‌ വീട്ടില്‍ 


പരേതന്റെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
ടി 


അപേക്ഷയിന്‍മേല്‍ കുലശേഖരപുരം, കൃഷ്ണപുരം വില്ലേജ്‌ 


വീട്ടില്‍ സുനില്‍കുമാര്‍, കെ. സമര്‍പ്പിച്ചിരുന്ന 
ആഫീസര്‍മാര്‍ അന്വേഷണം നടത്തിയതിലും അവകാശ 
വിചാരണ നടത്തിയതിലും മരണസര്‍ട്ടി ഫിക്കറ്റ്‌ ര്രകാരവും 
കെ. സുകുമാരക്കുറുപ്പ്‌ 19-11-2020-ല്‍ മരണമടഞ്ഞുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണ്‌ 


ഉള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുനില്‍കുമാര്‍, കെ. മകന്‍ 42 
2 സുമ, എ. മകള്‍ 39 


(പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല.) 


Gaz. No. 3/2021/DTP (CLR). 


57 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാ്തമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും 


തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി-242,/2021. 2021 ജനുവരി 5. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ ഓച്ചിറ വില്ലേജില്‍ 
മുറിയില്‍ വീട്ടില്‍ 
പി. ആര്‍. ബാലകൃഷ്ണ പിള്ള 17-6-2013-ല്‍ മരണപ്പെട്ടു 


ചങ്ങന്‍കുളങ്ങര പനങ്ങാട്ട്‌ 
പോയിട്ടുള്ളതാണ്‌. പരേതന്റെ പേരിലുള്ള അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ എന്‍. തങ്കമണിയമ്മ 
സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ ഓച്ചിറ വില്ലേജാഫീസര്‍ 
അവകാശ വിചാരണ 


അന്വേഷണം നടത്തിയതിലും 


നടത്തിയതിലും മരണസര്‍ട്ടിഫിക്കറ്റ്‌ (പകാരവും 
പി. ആര്‍. ബാലകൃഷ്ണ പിള്ള 17-6-2013-ല്‍ മരണമടഞ്ഞു 
വെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 


മാത്രമാണ്‌ളള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എന്‍. തങ്കമണിയമ്മ ഭാര്യ 29 
2 രാധാകൃഷ്ണപിള്ള മകന്‍ 51 
3 ച്ര്ദ്രലേഖ, gi. മകള്‍ 46 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാ്തമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും 


തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ സി-10818/2020. 2020 നവംബര്‍ 27. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ അയണിവേലിക്കുളങ്ങര 
വില്ലേജില്‍ പടിഞ്ഞാറ്‌ തെക്ക്‌ മുറിയില്‍പുത്തന്‍ കളീയ്ക്കല്‍ 
വീട്ടില്‍ വിജയമ്മപിള്ള, സി. 12-8-2020-ല്‍ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. പരേതയുടെ പേരിലുള്ള അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ ആര്‍. രാമകൃഷ്ണപിള്ള 
സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ അയണിവേലിക്കുളങ്ങര 
വില്ലേജാഫീസര്‍ അന്വേഷണം നടത്തിയതിലും അവകാശ 
വിചാരണ നടത്തിയതിലും മരണസര്‍ട്ടി ഫിക്കറ്റ്‌ രപകാരവും 
വിജയമ്മപിള്ള, സി. 12-8-2020-ല്‍ മരണമടതഞ്ഞുവെന്നും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


19th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


424 





ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ആര്‍. രാമകൃഷ്ണപിള്ള ഭര്‍ത്താവ്‌ 76 

2 ശ്രീഗേഷ്‌, പി. ആര്‍. മകന്‍ 44 

3 സുഗേഷ്‌, പി. ആര്‍. ” 43 


(പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ സി-479//2021. 2021 ജനുവരി 8. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ കുലശേഖരപുരം വില്ലേജില്‍ 
കടത്തൂര്‍ മുറിയില്‍ വയലില്‍ വീട്ടില്‍ ഉസ്മാന്‍കൂട്ടി 19-9-1999-ല്‍ 
മരണപ്പപെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ പേരിലുള്ള 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ സുബൈദാബീവി 
സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ കുലശേഖരപുരം 
വില്ലേജാഫീസര്‍ അന്വേഷണം നടത്തിയതിലും അവകാശ 
വിചാരണ നടത്തിയതിലും മരണസര്‍ട്ടിഫിക്കറ്റ്‌ രപകാരവും 
ഉസ്മാന്‍കുൂട്ടി 19-9- 1999-ല്‍ മരണമടഞ്ഞുവെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുബൈദാബീവി ഭാര്യ 70 
2 മുഹമ്മദ്‌ സലാം മകന്‍ 62 
3 മുഹമ്മദ്‌ സലിം 54 
4 അബ്ദുല്‍ നജിം > A 
5 നിസ്സാം + 46 
6 അബ്ദുള്‍ നസ്സീം + 43 
7 ഷെര്‍ലി മകള്‍ 45 
(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ സിേ7736/2020. 2020 സെപ്റ്റംബര്‍ 29. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ കരുനാഗപ്പള്ളി വില്ലേജില്‍ 
പടിഞ്ഞാറു വടക്കുംമുറിയില്‍ കാഞ്ഞിരോടത്തു വീട്ടില്‍ 
ഷെരീഫാബീവി 25-1-2019-ല്‍ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. 
പരേതയുടെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
ടി വീട്ടില്‍ അബ്ദുള്‍ നിസാര്‍, എച്ച്‌. സമര്‍പ്പിച്ചിരുന്ന 


58 


അപേക്ഷയിന്‍മേല്‍ കരുനാഗപ്പള്ളി, വള്ളിക്കുന്നം, തൊടിയൂര്‍ 
വില്ലേജാഫീസര്‍മാര്‍ അന്വേഷണം നടത്തിയതിലും അവകാശ 
വിചാരണ നടത്തിയതിലും മരണസര്‍ട്ടി ഫിക്കറ്റ്‌ രപകാരവും 
ഷെരീഫാബീവി 25-1-2019--ല്‍ മരണമടഞ്ഞുവെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അബ്ദൂള്‍ നിസാര്‍, എച്ച്‌. മകന്‍ 56 

2 അബ്ദുള്‍ മുനീര്‍ i 50 

3 അബ്ദൂള്‍ ജലീല്‍, എച്ച്‌. 48 

4 നസറുന്നീസ, എച്ച്‌. മകള്‍ 45 

5 ഹാഷിര്‍, എച്ച്‌. മകന്‍ 43 

6 നൌഷര്‍, എച്ച്‌. 39 40 

7 ജവാദ്‌, എച്ച്‌. » 36 

8 സുമിയത്ത്‌, എച്ച്‌. മകള്‍ 34 


(പ്രരേതയുടെ ഭര്‍ത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല.?) 


പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാ്തമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ സി-145/2021. 2021 ജനുവരി 27. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ ഓച്ചിറ വില്ലേജില്‍ 
ചങ്ങന്‍കുളങ്ങര മുറിയില്‍ ജ്യോതിഭവൻ വീട്ടില്‍ 
രാജ്രേന്ദന്‍ പിള്ള 8-12-2020-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതന്റെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ 
പാര്‍വ്ൃതി സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ ഓച്ചിറ 
വില്ലേജാഫീസര്‍ അന്വേഷണം നടത്തിയതിലും അവകാശ 
വിചാരണ നടത്തിയതിലും മരണസര്‍ട്ടി ഫിക്കറ്റ്‌ രപകാരവും 
രാങ്യേന്ദന്‍ പിള്ള 8-12-2020-ല്‍ മരണമടഞ്ഞുവെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പാര്‍വ്ൃതി ഭാര്യ 55 

2 ജിതിന്‍ രാജ്‌ മകന്‍ 32 

3 മിഥുന്‍ രാജ്‌ ം 28 

4 രാധമ്മ മാതാവ്‌ 83 


(്രരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാതമാണെന്ന്‌ കാണിച്ച്‌ ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പസി ദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


19th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


425 





(7) 


No. C6-10777/2020. 16th December 2020. 


Notice is hereby issued to whom all it may concern 
that Sunitha, Palavila , Kizhakkathil, Vadakkumthala East, 
Vadakkumthala Village, Karunagappally Taluk, Kollam 
District in Kerala State has filed an application in this 
office for the grant of a legal heirship certificate in respect 
of the legal heirs of her deceased husband Biju who died 
on 22-12-2019. Enquiry conducted through the Village 
Officer Vadakkumthala revealed that Biju died on 
22-12-2019 and the persons mentioned in the schedule 


below are the legal heirs of the deceased. 


SCHEDULE 
SI. Name of the Relationship Age 
No. legal heirs with the deceased 
1 Sunitha Wife 37 
2 Aneesh Son 17 
3 Bineesh ” 14 


Parents of the deceased is not alive. In this 
൭]. 
guardianship of SI. No. 1. 


No.2, 3 are minors and they are under the 


Objection if any against the issuance of the legal 
heirship certificate in the name of the above persons 
should be filed in person before the undersigned within 
30 days from the date of publication of this notice in the 
Kerala Government Gazette. Belated applications and those 


sent by post will not be considered. 
(8) 


No. C6-12249/2020. 22nd December 2020. 


Notice is hereby issued to whom all it may concern 
that Karthika, J., Kalluvilavadakkathil, Kidangayam North, 
Sooranad South, Kunnathoor Taluk and Manoj Kumar, M. 
Koppareth, Chengankulangara, Pin-690 526, Oachira 
Village, Karunagappally Taluk, Kollam District in Kerala 
State has filed an application in this office for the grant 
of a legal heirship certificate in respect of the legal heirs 
of their deceased Father Mohanan Pillai @ Mohandas who 
died on 1-2-2020. Enquiry conducted through the Village 
Officers Oachira, Sooranad South revealed that 
Mohanan Pillai @ Mohandas died on 1-2-2020 and the 
persons mentioned in the schedule below are the legal 


heirs of the deceased. 


ag 


SCHEDULE 
Si. Name of the Relationship Age 
No. legal heirs with the deceased 
1 Karthika, J. Daughter 36 
2 Manoj Kumar, M. Son 43 


Parents and wife of the deceased are not alive. 


Objection if any against the issuance of the legal 
heirship certificate in the name of the above persons 
should be filed in person before the undersigned within 
30 days from the date of publication of this notice 
in the Kerala Government Gazette. Belated applications 


and those sent by post will not be considered. 
(9) 


No. C6-12089/2020. 22nd December 2020. 


Notice is hereby issued to whom all it may concern 
that K. Prasanna, Raveendra Vilasom, Cherusseribhagom, 
Chavara P. O., Pin-691 583, Chavara Village, Karunagappally 
Taluk, Kollam District in Kerala State has filed an 
application in this office for the grant of a legal heirship 
certificate in respect of the legal heirs of her deceased 
husband G. Suresh Kumar who died on 24-4-2020. 
Enquiry conducted through the Village Officer Chavara 
revealed that G Suresh Kumar died on 24-4-2020 and the 
persons mentioned in the schedule below are the legal 


heirs of the deceased. 


SCHEDULE 
SI. Name of the Relationship Age 
No. legal heirs with the deceased 
1 K. Prasanna Wife 48 
2 Sagar, S. P. Son 2] 
3 Suryan, S. P. 95 22 


Parents of the deceased are not alive. 


Objection if any against the issuance of the legal 
heirship certificate in the name of the above persons 
should be filed in person before the undersigned within 
30 days from the date of publication of this notice 
in the Kerala Government Gazette. Belated applications 
and those sent by post will not be considered. 


Taluk Office, 
Karunagappally. 


(Sd.) 
Tahsildar. 


